Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 9 





MMA O a, 9th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 മകരം 27 6 
Vol. X Thiruvananthapuram, 27th Makaram 1196 No. 





1942 മാഘം 20 


Tuesday 20th Magha 1942 








PART IV 


Private Advertisements and Miscellaneous 
Notifications 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 





മേല്‍പ്പറഞ്ഞവരാണ്‌ പരേതന്റെ അവകാശികളെന്നുള്ളതിന്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ രേഖാമൂലം സുല്‍ത്താന്‍ ബത്തേരി 
തഹശീല്‍ദാര്‍ മൂമ്പാകെ ഹാജരാകേണ്ടതാണ്‌. കാലാവധി 
കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 
താലൂക്കാഫീസ്‌, (പ്പ) 
സുല്‍ത്താന്‍ ബത്തേരി. തഹശീല്‍ദാര്‍. 


KANNUR DISTRICT 
Kannur Taluk 
പരസ്യം 


1) 


റഫ്‌. ബി1-15451/2020. 2020 ഡിസംബര്‍ 11. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണൂര്‍ Il അംശം, ചാലാട്‌ 
ദേശത്ത്‌ ജിദി നിവാസ്‌ വീട്ടില്‍ പനയന്‍പറമ്പില്‍ 
കിഴക്കുമ്പാടന്‍ കൌസ്ല്ലയ എന്നവര്‍ 21-8-2001-00 തീയതി 
മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി എം. കെ. സദാശിവന്‍ 
എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്ന 4 (നാല്‍) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ള 


തെന്നറിയിക്കുന്നു. 
ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 
1 എം. കെ. സദാശിവന്‍ മകന്‍ 74 


2 എം. കെ. സതീശന്‍ 64 


മമ 


3 രോഹിത്‌, കെ. മരണപ്പെട്ട മകള്‍ 


എം. കെ.സുജനയുടെ മകന്‍ 37 


രജിത്ത്‌, കെ. 34 


മമ 2 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ 


നല്‍കുന്നതില്‍ 


നേരില്‍ എഴുതി ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 


സ്വീകരിക്കുന്നതല്ല. 


(2) 


റഫ്‌. ബി1-14704/2020. 2020 നവംബര്‍ 18. 


കണ്ണൂര്‍ താലൂക്കില്‍ മുഴപ്പിലങ്ങാട്‌ അംശം, മുഴപ്പിലങ്ങാട 
ദേശത്ത്‌ സി. പി. ഹാസ്‌ വീട്ടില്‍ സി. പി. കുഞ്ഞബ്ദുള്ള 
എന്നയാള്‍ 30-9-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ച്‌ കിട്ടുന്നതിനുവേണ്ടി 
എ. പി. സുബൈദ എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന ട (അഞ്ച്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


228 


1086 
ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 എ. പി. സുബൈദ ഭാര്യ 59 
2 സി. പി. സൈഫുന്നിസ്സ മകള്‍ 39 
3 സി. പി. സഫീന [ഴി 37 
4 തഈസിഫ്‌ അഹമ്മദ്‌, സി. പി. മകന്‍ 34 


വസിം അഹമ്മദ്‌, സി. പി. 25 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
AQ CAM പമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ 
നേരില്‍ എഴുതി ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(3) 


റഫ്‌. ബി1-12567/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കല്ല്യാശ്ശേരി അംശം, കല്ല്യാശ്ശേരി 
ദേശത്ത്‌ “സാഗര്‍” വീട്ടില്‍ രാജ്രേന്ദപണിക്കര്‍, കെ. എന്നയാള്‍ 
16-12-2019-00 തീയതി മരണപ്പപെട്ടിരി ക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ച്‌ കിട്ടുന്നതിനു വേണ്ടി 
സന്ദീപ്‌ കല്ല്യാശ്ശേരി എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേര 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 4 (നാല്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 വനജ, പി. പി ഭാര്യ 64 
2 സന്ദീപ്‌ കല്ല്യാശ്ശേരി മകന്‍ 39 


3 ശരത്‌ രാജ്‌, കെ. 36 


2 


4 36 


മമ 


സമ്പത്ത്‌ രാജ്‌ കല്ല്യാശ്ശേരി 
ബം ശ്ര 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
AQ CBM പമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ 
നേരില്‍ എഴുതി ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(4) 


റഫ്‌. ബി1-12561/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ എളയാവൂര്‍ അംശം, മുണ്ടയാട്‌ ദേശത്ത്‌ 
സൌഈപര്‍ണ്ണിക വീട്ടില്‍ ച്രദ്രബാബു, കെ. സി. എന്നയാള്‍ 
13-6-2020-ാം തീയതി മരണപ്പട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ച്‌കിട്ടുന്നതിനുവേണ്ടി റോജ, കെ. 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ അനന്തരാ 
വകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 റോജ, കെ. ഭാര്യ 49 
2 നികേത്‌, കെ. സി. മകന്‍ 27 


3 നിവേദ്‌, കെ. സി. 25 


2 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1087 





മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ 
നേരില്‍ എഴുതി ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(5) 


റഫ്‌. onilt-12325/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ മാട്ടൂല്‍ അംശം, മാട്ടൂല്‍ ദേശത്ത്‌ 
പടിഞ്ഞാറേ 21883690 വീട്ടില്‍ പി. സി. മൂഹമ്മദ്കുഞ്ഞി 
എന്നയാള്‍ 21-6-2017-00 തീയതി മരണപ്പെട്ടിരി ക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശികളെ സ്ഥാപിച്ച്‌ കിട്ടുന്നതിനുവേണ്ടി 
ഷാഹിന അബ്ദുസ്മര്‍ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന ട (അഞ്ച്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 കദീജ, പി. ഭാര്യ 56 
2 ഷാഹിന അബ്ദുസമദ്‌ മകള്‍ 40 
3 സാലിമ, പി. [ഴി 37 
4 നൌഷാദ്‌ പീടികയില്‍ മകന്‍ 35 


നൌഫല്‍ പീടികയില്‍ 33 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ 
നേരില്‍ എഴുതി ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു 
വരുന്നതോ തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ 
സ്വീകരിക്കുന്നതല്ല. 


(6) 


റഫ്‌. onilt-12244/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണൂര്‍-! അംശം, കണ്ണൂര്‍ കരാര്‍ 
ദേശത്ത്‌ മെന്‍ഹര്‍ എന്‍ക്ലേവ്‌ വീട്ടില്‍ രതിലക്ഷ്മി എന്നവര്‍ 
3-2-2020-90 തീയതി മരണപ്പപെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ച്‌ കിട്ടുന്നതി നു വേണ്ടി 
LING ധനഞ്ജയന്‍, കെ. പി. എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 5 (അഞ്ച്‌) 
പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ശ്രീജിത്ത്‌ ധനഞ്ജയന്‍, കെ. പി. മകന്‍ 54 
2 ശ്രീകല അവിനാഷ്‌ മകള്‍ 52 


ദ സിദ്ധാര്‍ത്ഥ്‌ ഉമേഷ്‌ മരണപ്പെട്ട മകള്‍ 


രൂപയുടെ മകന്‍ 35 


യാദേവ്‌ ഉമേഷ്‌ 25 


മമ 2 


ഉമേഷ്‌ നരിയമ്പള്ളി വൈദ്യര്‍ ,, ഭര്‍ത്താവ്‌ 64 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 


229 


30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(7) 


റഫ്‌. ബി1-12340/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ ഇരിവേരി അംശം, കണയന്നൂര്‍ 
ദേശത്ത്‌ ശ്രേയാലയ വീട്ടില്‍ കോട്ടായി മൂളിയില്‍ സുധീര്‍ 
എന്നയാള്‍ 5-9-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ച്‌കിട്ടുന്നതിനുവേണ്ടി ശ്രേയ, എം. 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ അനന്തരാവകാ 
ശികളായിട്ടുള്ളതെന്നറിയിക്കുന്നു. 


ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 വീണ, എം. ഭാര്യ 41 
2 ശ്രേയ, എം. മകള്‍ 24 
3 ലയ, എം. 1 20 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


റഫ്‌. ബി1-12550/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണപുരം അംശം, കണ്ണപുരം ദേശത്ത്‌ 
ര്രീശൈലം വീട്ടില്‍ മാത്തന്‍ കല്ല്യാണി എന്നവര്‍ 
30-5-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ച്കിട്ടുന്നതിനുവേണ്ടി ഓമന, എം. 
എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍വഴി മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്ന ഒരാളാണ്‌ അനന്തരാവകാശിയായിട്ടുള്ള 
തെന്നറിയുന്നു. 


അവകാശിയുടെ പരേതയുമായുള്ള വയസ്‌ 
പേര്‍ ബന്ധം 
ഓമന, എം. മകള്‍ 65 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(9) 


റഫ്‌. ബി1-12551/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ മുണ്ടേരി അംശം, ഏച്ചൂര്‍ ദേശത്ത്‌ 
വിജ്ഞാന്‍ വീട്ടില്‍ കെ. സുധാകരന്‍ എന്നയാള്‍ 1-9-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ച്‌ കിട്ടുന്നതിനുവേണ്ടി എം. (WIR എന്നവര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍വഴി 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന 
3 (മൂന്ന്‌) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1088 





ക്രമ അവകാശികളുടെ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 എം. ശ്രീജ ഭാര്യ 57 
2 സജില്‍ സുധാകരന്‍ മകന്‍ 33 
3 സൌഈമ്ൃയ സുധാകരന്‍ മകള്‍ 31 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളില്‍ തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധ്യപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(10) 


റഫ്‌. ബി1-816/2021. 2021 ജനുവരി 28. 


കണ്ണൂര്‍ താലൂക്കില്‍ ചേലോറ അംശം, മാച്ചേരി ദേശത്ത്‌ 
രരീഷിത്‌ വീട്ടില്‍ രമാവതി, എന്‍. എന്നവര്‍ 24-10-2020 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തതവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി രതീഷ്ബാബു, കെ. വി. 
എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെപ്പറയുന്ന 4 (നാല്‌) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ള 
തെന്നറിയിക്കുന്നു. 


ക്രമ പേര്‍ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സഹിത, കെ. വി. മകള്‍ 57 
2 സുധീര്‍, കെ. വി. മകന്‍ 56 
3 രഞ്ജിത്ത്‌, കെ. വി. - 55 
4 രതിീഷ്ബാബു, കെ. വി. - 49 
മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ ഒരു പിന്തുടര്‍ച്ചാവകാശ 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പപസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞു വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(1) 


റഫ്‌. ബി1-12552/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ ചേലോറ അംശം, തിലാനൂര്‍ 
ദേശത്ത്‌ ജയനിവാസില്‍ കെ. എം. ജയരാജന്‍ 
എന്നയാള്‍ 5-9-2020-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
ROB, കെ. എം. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന മൂന്ന്‌ (3) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു 


(a അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‌ ബന്ധം 
1 പ്രസീദ, എ. പി. ഭാര്യ 61 
2 ജസിദ ജിതേഷ്‌ മകള്‍ 37 


ജയദ, കെ. എം. 36 


230 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 
(മ) 


റഫ്‌. ബി1-12554/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ എടക്കാട്‌ അംശം, ചാലപ്യന്തണ്ടുകണ്ടി 
ദേശത്ത്‌ വാഴക്കാലില്‍ വീട്ടില്‍ വി. കൃഷ്ണന്‍ എന്നയാള്‍ 
11-12-2010-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
വികാസന്‍, എ. പി. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന നാല്‍ (4) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുളളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 രാധ, എ. പി. ഭാര്യ 80 
2 ഗീത, എ. പി. മകള്‍ 58 
3 വിനയന്‍, എ. പി. മകന്‍ 55 


4 വികാസന്‍, എ. പി. 51 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(8) 


റഫ്‌. ബി1-12556/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ എളയാവൂര്‍ അംശം, എളയാവൂര്‍ 
ദേശത്ത്‌ ആലാന്‍ ഹൌസില്‍ കതീസ്സ എന്നവര്‍ 10-1-2017-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി ബീഫാത്തു, എ. എന്നവര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന രണ്ട്‌ 
(2) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ബീഫാത്തു, എ. മകള്‍ 57 
2 അഹമ്മദ്‌, എ. മകന്‍ 50 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1089 





(14) 


റഫ്‌. enilt-12557/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ എളയാവൂര്‍ അംശം, മുണ്ടയാട്‌ 
ദേശത്ത്‌ മോഹനം” വീട്ടില്‍ ടി. സി. മോഹനന്‍ എന്നയാള്‍ 
25-7-2020-90 തീയതി മരണപ്പട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
സുമേഷ്‌, ടി. പി. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന രണ്ട്‌ (2) പേരാണ്‌ 


അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 രാഗേഷ്‌, ടി. പി. മകന്‍ 48 
2 സുമേഷ്‌, ടി. പി. 46 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(15) 


റഫ്‌. enilt-12558/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ എളയാവൂര്‍ അംശം, ചൊവ്വ ദേശത്ത്‌ 
കണിയാങ്കണ്ടി ഹൌസില്‍ കെ. കാദര്‍ എന്നയാള്‍ 8-9-2001-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചു കിട്ടുന്ന തിനു വേണ്ടി സീനത്ത്‌, കെ. എന്നവര്‍ 
സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന എട്ട്‌ 
(8) പേരാണ്‌ അനന്തരാവകാശികളായിട്ടുളളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 

നമ്പര്‍ പേര്‍ ബന്ധം 
1 സൈനബ, എസ്‌. ഭാര്യ 85 
2 അഷ്റഫ്‌, കെ. മകന്‍ 62 
3 സത്താര്‍, കെ. [ഴി 59 
4 റയള, കെ. മകള്‍ 56 
5 സഫിയ, കെ. [ഴ്‌ 52 
6 ഷാഹിദ, കെ. 33 49 
7 റംലത്ത്‌, കെ. ” 47 
8 സീനത്ത്‌, കെ. 46 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


Gaz. No. 6/2021/DTP. (CLR) S-4. 


231 


(16) 


റഫ്‌. ബി1-12560/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ എളയാവൂര്‍ അംശം, ചൊവ്വ ദേശത്ത്‌ 
ച്രന്ദികാലയം വീട്ടില്‍ ബാലകൃഷ്ണന്‍, എ. എന്നയാള്‍ 
17-6-2018-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തിനു വേണ്ടി കെ. 
ച്രന്ദിക എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 


താഴെ പറയുന്ന അഞ്ച്‌ (5) പേരാണ്‌ അനന്തരാവകാശികളായി 


ട്ടുള്ളതെന്നറിയുന്നു. 

ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 

നമ്പര്‍ പേര്‍ ബന്ധം 
1 ച്ന്്രിക, കെ. ഭാര്യ 75 
2 സജീവന്‍, എ. മകന്‍ 54 
3 പ്രദീപന്‍, എ. [ഴി 51 
4 രാജീവന്‍, എ. [ഴി 48 
5 പ്രസാദ്‌, എ. ” 44 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 
(17) 


റഫ്‌. ബി1-12240/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണൂര്‍-1! അംശം, കണ്ണൂര്‍ കരാര്‍ 
ദേശത്ത്‌ ഫാത്തിമ മന്‍സിലില്‍ കടലക്കാരന്‍ മുഹമ്മദ്‌ മുബദിഖ്‌ 
എന്നയാള്‍ 28-3-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്ന തിനു വേണ്ടി 
കതീജ, കെ. എല്‍. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന മുന്ന്‌ (3) പേരാണ്‌ അനന്തരാ 


വകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 കദീജ, കെ. എല്‍. ഭാര്യ 49 


2 അഹമ്മദ്‌ ഷബീര്‍ കടലക്കാരന്‍ സഹേദ്രന്‍ 52 


3 കടലക്കാരന്‍ സൈബുന്നിസ്സ സഹോദരി 66 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1090 





(18) 


റഫ്‌. enilt-12237/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം, പള്ളിക്കുന്ന്‌ 
ദേശത്ത്‌ “മാതൃഛായ' വീട്ടില്‍ ചന്ദനവീട്ടില്‍ താളി സുമ 
എന്നവര്‍ 15-9-2020-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി 
ഹേമലത, സി. വി. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


നടത്തിയതില്‍ താഴെ പറയുന്ന രണ്ട്‌ (2) പേരാണ്‌ അനന്തരാവ 


കാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ലതീഷ്‌, സി. സി. ഭര്‍ത്താവ്‌ 55 
2 സി. ടി. ഭവ്യ മകള്‍ 23 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(19) 


റഫ്‌. ബി1-11971/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കടമ്പൂര്‍ അംശം, ആഡൂര്‍ ദേശത്ത്‌ 
നന്ദനം വീട്ടില്‍ മനുമോഹന്‍ നമ്പ്യാര്‍ എന്നയാള്‍ 1-3-2020-90 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശിയെ 
സ്ഥാപിച്ചുക്ട്ടുന്നതിനുവേണ്ടി പ്രീത, കെ. കെ. എന്നവര്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന ഒരാളാണ്‌ 


അനന്തരാവകാശിയായിട്ടുള്ളതെന്നറിയുന്നു 


അവകാശിയുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
പേര്‍ ബന്ധം 
കെ. കെ. പ്രീത മാതാവ്‌ 46 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


232 


(20) 


റഫ്‌. ബി1-12235/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ പുഴാതി അംശം, പുഴാതി ദേശത്ത്‌ 


പോത്തന്‍ ഹൌസില്‍ പോത്തന്‍ നാരായണന്‍ 
എന്നയാള്‍ 29-6-2010-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നൂ വേണ്ടി 
രമേശന്‍ പോത്തന്‍ എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന ഒന്‍പത്‌ (9) പേരാണ്‌ 


അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 

നമ്പര്‍ പേര്‍ ബന്ധം 
1 രമേശന്‍ പോത്തന്‍ മകന്‍ 63 
2 പോത്തന്‍ കൃഷ്ണന്‍ ം 75 
3 പോത്തന്‍ ച്ര്ദ്രന്‍ [ഴി 68 
4 പുഷ്പ, പി. മകള്‍ 64 
5 സുഷമ, പി. 55 63 
6 ലളിത, പി. [ഴി 61 
7 ജനാര്‍ദനന്‍ പോത്തന്‍ മകന്‍ 58 
8 പ്രീത ബാലകൃഷ്ണന്‍ മകള്‍ 54 


ലത ജനാര്‍ദ്ദനന്‍ 52 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 
(21) 


റഫ്‌. ബി1-11980/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ വലിയന്നൂര്‍ അംശം, വാരം ദേശത്ത്‌ 
കുനിയില്‍ ഹൌസില്‍ കുനിയില്‍ കൃഷ്ണന്‍ എന്നയാള്‍ 
20-2-1999-90 തീയതി മരണപ്പെട്ടിരിക്കു ന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നൂ വേണ്ടി 
കുനിയില്‍ സന്തോഷ്കുമാര്‍ എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന മുന്ന്‌ (3) 


പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 





9th Fes. 2021] COMMISSIONERATE OF LAND REVENUE 1091 
ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം നമ്പര്‍ പേര്‌ ബന്ധം 
1 കുനിയില്‍ സന്തോഷ്കുമാര്‍ മകന്‍ 54 1 പി. കെ. രുഗ്മിണി ഭാര്യ ന്നു 
2 കുനിയില്‍ രാഗേഷ്കുമാര്‍ a ae 2 അനില്‍കുമാര്‍, പി. കെ. മകന്‍ 50 
3 കുനിയില്‍ മഹേഷ്കുമാര്‍ 5 46 ¥ മിനി പി.കെ wes 48 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസും ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(22) 


റഫ്‌. enilt-12236/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ നാറാത്ത്‌ അംശം, നാറാത്ത്‌ 
ദേശത്ത്‌ സറീന മന്‍സിലില്‍ മുഹമ്മദ്‌ കുഞ്ഞി, കെ. പി. 
എന്നയാള്‍ 26-12-2017-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
കെ. എന്‍. സായിദ എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന അഞ്ച്‌ (5) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 കെ. എന്‍. ഫാത്തിമ ഭാര്യ 63 
2 കെ. എന്‍. സായിദ മകള്‍ 45 
3 കെ. എന്‍. നൌഷാദ്‌ മകന്‍ 42 
4 കെ. എന്‍. സമീറ മകള്‍ 40 
5 കെ. എന്‍. സറീന [ഴി 34 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(23) 


റഫ്‌. ബി1-12238 /2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ പള്ളിക്കുന്ന്‌ അംശം, പള്ളിക്കുന്ന്‌ 
ദേശത്ത്‌ ശ്രേയസ്സ്‌ വീട്ടില്‍ ടി. എന്‍. ബാലന്‍ നമ്പ്യാര്‍ 
എന്നയാള്‍ 20-6-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
അനില്‍കുമാര്‍, പി. കെ. എന്നയാള്‍ സ്മര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന മുന്ന്‌ (3) പേരാണ്‌ അനന്തരാ 
വകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


233 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(24) 


റഫ്‌. ബി1-12239/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ ചിറക്കല്‍ അംശം, ചിറക്കല്‍ 


ദേശത്ത്‌ ലീല വിഹാറില്‍ ലീല, കെ. പി. എന്നവര്‍ 
4-2-2020-ാ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
പ്രമോദ്‌, കെ. എം. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന മൂന്ന്‌ (3) പേരാണ്‌ 


അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ വയസ്‌ 


പേര 


മരിച്ചവരുമായുള്ള 


നമ്പര്‍ ബന്ധം 


1 പ്രദീപ്‌ കുമാര്‍, കെ. എം. മകന്‍ 64 


2 പ്രമോദ്‌, കെ. എം. 62 


3 പ്രസീദ്‌, കെ. എം. 59 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(25) 


റഫ്‌. ബി1-12241/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണൂര്‍-1! അംശം, കണ്ണൂര്‍ കരാര്‍ 
ദേശത്ത്‌ പാഞ്ചധന്യം വീട്ടില്‍ ദമയന്തി എന്നവര്‍ 22-8-1992-00 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശം 
സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി കെ. പി. ച്രേമാനന്ദന്‍ 
എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം നടത്തിയതില്‍ 
താഴെ പറയുന്ന മുന്ന്‌ (3) പേരാണ്‌ അനന്തരാവകാശി 


കളായിട്ടുള്ളതെന്നറിയുന്നു. 





9th Fes. 2021] COMMISSIONERATE OF LAND REVENUE 1092 
(A അവകാശികളുടെ മരിച്ചവരുമായുള്ള വയസ്‌ ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം നമ്പര്‍ പേര്‍ ബന്ധം 
1 പി. കെ. ജയാനന്ദന്‍ മകന്‍ 70 1 സതി വിജയന്‍ ഭാര്യ 70 
2 പി. കെ. സദാനന്ദന്‍ 1 68 2 സജിത്ത്കുമാര്‍, കെ. കെ. മകന്‍ 49 
3 കെ. പി. പ്രേമാനന്ദന്‍ ” 66 3 സപ്ന സുജോയ്‌ മകള്‍ 48 
മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 4 സനിത്ത്‌ കൂമാര്‍, കെ. കെ. മകന്‍ 43 


സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(26) 


റഫ്‌. ബി1-12242/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണൂര്‍-1! അംശം, കണ്ണൂര്‍ കരാര്‍ 
ദേശത്ത്‌ ദാറുല്‍ഫര്‍ഹ വീട്ടില്‍ അബ്ദുള്‍ ജബ്ബാര്‍, ബി. 
എന്നയാള്‍ 4-7-2020-90 തീയതി മരണപ്പട്ടിരിക്കു ന്നു. 
ടിയാന്റെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
മൂഹമ്മദ്‌ ജസ്ബീര്‍, കെ. എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന അഞ്ച്‌ (5) 


പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 അസ്മ, കെ. കെ. ഭാരൃ 51 
2 മൂഹമ്മദ്‌ ജസ്ബീര്‍, കെ. മകന്‍ 35 
3 അഫ്‌സാന, കെ. കെ. മകള്‍ 34 
4 അബ്ദുള്‍ സലാം, ബി. പിതാവ്‌ 84 
5 ആമിന, പി. മാതാവ്‌ 74 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹസില്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(27) 


റഫ്‌. ബി1-12245 /2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണൂര്‍-! അംശം, കണ്ണൂര്‍ 
കരാര്‍ ദേശത്ത്‌ കേളോത്ത്ഹൌസില്‍ വിജയന്‍, കെ. കെ. 
എന്നയാള്‍ 10-5-1991-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. 
ടിയാന്റെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
സനിത്ത്കുമാര്‍, കെ. കെ. എന്നയാള്‍ സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ താഴെ പറയുന്ന നാല്‍ (4) 


പേരാണ്‌ അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


234 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(28) 


റഫ്‌. enili-12247/2020. 2020 ഒക്ടോബര്‍ 22. 


കണ്ണൂര്‍ താലൂക്കില്‍ ചിറക്കല്‍ അംശം, അലവില്‍ 
ദേശത്ത്‌ ശ്യാംനിവാസില്‍ കെ. മോഹന്‍ദാസ്‌ എന്നയാള്‍ 
31-5-2020-90 തീയതി മരണപ്പെട്ടിരിക്കു ന്നു. ടിയാന്റെ 
അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
പി. പി. ശ്യാമള എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന നാല (4) പേരാണ്‌ അനന്തരാ 


വകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 പി. പി. ശ്യാമള ഭാര്യ 60 
2 കെ. സനത്ത്‌ മകന്‍ 42 
3 കെ. സജീവന്‍ 53 39 
4 സന്ദീപ്‌, കെ. 36 


2 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(29) 


റഫ്‌. ബി1-12248/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ ചിറക്കല്‍ അംശം, അലവില്‍ 
ദേശത്ത്‌ “നിര്‍വൃതി” വീട്ടില്‍ ജയചന്ദ്രന്‍, പി. പി. എന്നയാള്‍ 
11-1-2020-90 തീയതി മരണസപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
സ്മയില, പി. വി. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന മൂന്ന്‌ (3) പേരാണ്‌ 


അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 





9th Fes. 2021] COMMISSIONERATE OF LAND REVENUE 1093 
(A അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ ക്രമ അവകാശികളുടെ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം നമ്പര്‍ പേര്‍ ബന്ധം 
1 ദീപ ജയച്ച്രന്‍ ഭാര്യ 56 1 പ്രേമി, കെ. മകള്‍ 62 
2 സ്മയില, പി. വി. മകള്‍ 33 2 ശ്യാമള, എം. 7 58 
3 ജയദീപ്‌, പി. പി. മകന്‍ 31 3 ബേബി, എം. 8 56 
മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 4 ബീന, എം. » a 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 5 റീന, എം. 7 51 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
6 രാഗിണി, ടി. മരണപ്പെട്ട മകന്‍ 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
പ്രേമന്റെ ഭാര്യ 59 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 
തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 7 ഷീന, ടി. ” മകള്‍ 42 
(30) 8 ഷിജില, എം. [ഴി [ഴി 40 
റഫ്‌. ബി1-12249/2020. 2020 ഒക്ടോബര്‍ 12. 9 ദിപീഷ്‌, ടി. ” മകന്‍ 38 
10 അഖിമ, ടി. മകള്‍ 36 


കണ്ണൂര്‍ താലൂക്കില്‍ ചിറക്കല്‍ അംശം, പുഴാതി ദേശത്ത്‌ 
“ശ്രീനിധി'” വീട്ടില്‍ കെ. പി. പത്മനാഭന്‍ നായര്‍ എന്നയാള്‍ 
24-8-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
ടി. പി. നന്ദിനി എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന മൂന്ന്‌ (3) പേരാണ്‌ 


അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ടി. പി. നന്ദിനി ഭാര്യ 78 
2 ടി. പി. അനില്‍ മകന്‍ 58 


ടി. പി. അജീഷ്‌ 53 


മമ 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(31) 


റഫ്‌. onilt-12246/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ MeN 6-1 അംശം കണ്ണൂര്‍ കരാര്‍ 
ദേശത്ത്‌ മിന്നാടന്‍ ഹൌസ്‌ വീട്ടില്‍ മിന്നാടന്‍ കല്ല്യാണി 
എന്നവര്‍ 16-2-201-ോ൦ തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നു വേണ്ടി 
പ്രേമി, കെ. എന്നവര്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന പത്ത്‌ (10) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 


Gaz. No. 6/2021/DTP. (CLR) S-4. 


235 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(32) 


റഫ്‌. ബി1-11979/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ വലിയന്നൂര്‍ അംശം വാരം ദേശത്ത്‌ 
കേളോത്ത്‌ ഹാസ്‌ വീട്ടില്‍ നാലാങ്കണ്ടത്തില്‍ വിജയന്‍ 
എന്നയാള്‍ 16-7-1999-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
ഷിനോദ്‌, എന്‍. കെ. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


നടത്തിയതില്‍ താഴെ പറയുന്ന 4 (നാല്‌) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 
ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 

നമ്പര്‍ പേര്‍ ബന്ധം 

1 ജയലക്ഷ്മി, എന്‍. കെ. ഭാര്യ 57 

2 ഷിനോദ്‌, എന്‍. കെ. മകന്‍ 48 

3 ഷജിത്ത്‌, എന്‍. കെ. ” 47 

4 വന്ദന, എന്‍. കെ. മകള്‍ 39 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


9th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1094 





(33) 


റഫ്‌. ബി1-12562/2020. 2020 ഒക്ടോബര്‍ 12. 


കണ്ണൂര്‍ താലൂക്കില്‍ കണ്ണാടിപ്പറമ്പ്‌ അംശം കണ്ണാടിപ്പറമ്പ്‌ 
ദേശത്ത്‌ മാധവി നിവാസ്‌ വീട്ടില്‍ പുതിയപുരയില്‍ രാജന്‍ 
എന്നയാള്‍ 4-9-2020-00 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി 
ശ്രുതിന്‍രാജ്‌, കെ. വി. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 


ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 


നടത്തിയതില്‍ താഴെ പറയുന്ന നാല (4) പേരാണ്‌ 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു. 
ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 ജയന്തി, കെ. വി. ഭാര്യ 51 
2 ജയരാജ്‌, കെ. വി. മകന്‍ 33 


3 സ്വരാജ്‌, കെ. വി. 31 


മമ 


4 ശ്രുതിന്‍രാജ്‌, കെ. വി. 28 


2 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


(34) 


റഫ്‌. enilt-15627/2020. 2020 ഡിസംബര്‍ 9. 


കണ്ണൂര്‍ താലൂക്കില്‍ കാഞ്ഞിരോട്‌ അംശം കാഞ്ഞിരോട്‌ 
ദേശത്ത്‌ “അല്‍ അമീന്‍” വീട്ടില്‍ ഇധ്രാഹിം, പി. പി. 
എന്നയാള്‍ 22-8-2020-90 തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനു വേണ്ടി 
നദീര്‍, എം. പി. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന നാല (4) പേരാണ്‌ 


അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 നാദിറ, എം. പി. ഭാര്യ 48 
2 നദീര്‍, എം. പി. മകന്‍ 30 
3 നിഹാല്‍, എം. പി. [ഴി 24 
4 ഹിബാഫാത്തിമ മകള്‍ 15 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസുൃം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധയപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


236 


(35) 


റഫ്‌. enili-17397/2020. 2020 ഡിസംബര്‍ 31. 


കണ്ണൂര്‍ താലൂക്കില്‍ എളയാവൂര്‍ അംശം കിഴുത്തള്ളി 
ദേശത്ത്‌ സായൂജ്യം വീട്ടില്‍ ദാമോധരന്‍, എം. എന്നയാള്‍ 
5-5-2020-90 തീയതി മരണനപ്പപട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി നൂ വേണ്ടി 
ഷൈന്‍, പി. എന്നയാള്‍ സമര്‍പ്പിച്ച അപേക്ഷയിന്‍ മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ താഴെ പറയുന്ന 3 (മൂന്ന്‌) പേരാണ്‌ അനന്തരാ 
വകാശികളായിട്ടുള്ളതെന്നറിയുന്നു 


ക്രമ അവകാശികളുടെ മരിച്ചയാളുമായുള്ള വയസ്‌ 
നമ്പര്‍ പേര്‍ ബന്ധം 
1 രാജമ്മ, പി. ഭാര്യ 68 
2 ബീന, പി. മകള്‍ 47 
3 ഷൈന്‍, പി. മകന്‍ 44 


മേല്‍പ്പറഞ്ഞവരെ ചേര്‍ത്ത്‌ പിന്‍തുടര്‍ച്ചാവകാശ 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കില്‍ ആയത്‌ ഈ പരസ്യം ഗസറ്റില്‍ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീല്‍ദാരെ നേരില്‍ എഴുതി 
ബോദ്ധൃപ്പെടുത്തേണ്ടതാണ്‌. അവധി കഴിഞ്ഞ്‌ വരുന്നതോ 


തപാലില്‍ വരുന്നതോ ആയ ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 


(പ്പ്‌) 


കണ്ണൂര്‍. തഹശീല്‍ദാര്‍. 


തിരുത്തല്‍ പരസ്യം 





() 


നമ്പര്‍ enfl1-11408/2020. 2020 ഡിസംബര്‍ 29. 


24-11-2020-ലെ 46-90 നമ്പര്‍ കേരള ഗസറ്റില്‍ 
(വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 8292-ല്‍ ക്രമനമ്പര്‍ (80) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ പരസൃത്തില്‍ പരേതയുടെ മരണ തീയതി 
“20-7-2012” എന്നുള്ളത്‌ “20-7-2020' എന്നു തിരുത്തി 


വായിക്കേണ്ടതാണ്‌. 


(2) 


നമ്പര്‍ ബി1-5050/2020. 2020 ഡിസംബര്‍ 30. 


24-11-2020-ലെ 46-90 നമ്പര്‍ കേരള ഗസറ്റില്‍ 
(വാല്യം 9, പാര്‍ട്ട്‌ 111) കമ്മീഷണറേറ്റ്‌ ഓഫ്‌ ലാന്റ്‌ റവസ്യൂ 
വിഭാഗത്തില്‍ പേജ്‌ നമ്പര്‍ 8289-ല്‍ ക്രമനമ്പര്‍ (67) ആയി 
പ്രസിദ്ധപ്പെടുത്തിയ പരസൃത്തില്‍ പരേതയുടെ മരണപ്പെട്ട 
മകന്‍ “ഇബ്രാഹിം” എന്നയാളുടെ മകന്‍ “അസീസ്‌ 48 വയസ്‌” 
എന്നയാളെ കൂടി ഉള്‍പ്പെടുത്തി വായിക്കേണ്ടതാണ്‌. 
താലൂക്കാഫീസ്‌, (പ്പ്‌) 


കണ്ണൂര്‍. തഹശീല്‍ദാര്‍. 


